Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


ൾ 


. 1 


2 
ഷം 
സ്ക 


ാം 


V 
GOVERN 


] 


VMENT OF 


न्यावर 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
വാല്യം 55 


14th December 2010 

2010 ഡിസംബർ 14 
23rd Agrahayana 1932 
| 1932 അഗ്രഹായനം 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


(1) 


| (2 ) 


5 


ജി. ഡബ്ലു . ഡി. ഒ. റ്റി ./740 / 2010 -- പറട്ടപ്പാറ - നിരപ്പിൽ 
രാജീവ്ഗാന്ധി കുടിവെള്ളപദ്ധതി - രൂപ 3,24,450 
ജി. ഡബ്ല ./ ഡി. ഒ. റ്റി ./ 618/ 09 ( എ ) - പട്ടാല - കര വാരം 
പഞ്ചായത്ത് ടി രൂപ 2,78,000 


- ജി . ഡ ബ്ല ./ ഡി . ഒ. റ്റി ./ 618/ 2009 ( ബി ) - കീഴ് പേരൂർ - 

കിളിമാനൂർ ടി - രൂപ 2,42,000 


- 8 


തെക്കൂട്ടം 


ജി . ഡ ബ്ല ./ ഡി . ഒ . റ്റി ./ 618 / 2009( സി ) - 
കിളിമാനൂർ ടി - രൂപ 2,72,000 


- 9 


നമ്പർ ജി. ഡബ്ലൂ ./ ഡി. ഒ. റ്റി./631 /2010 . 2010 നവംബർ 26 . 

ഭൂജല വകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നിന്നും 
ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ താഴെ പറയുന്ന പദ്ധതികൾ 
നടപ്പിലാക്കുന്നതിനായി അംഗീകൃത കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ഓരോ 
പ്രവൃത്തിക്കും പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 
ഈ പ്രവർത്തികളുടെ വിശദാംശങ്ങൾ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 
കമ 

ടെണ്ടർ നമ്പരും ജോലിയുടെ 
നമ്പർ 

സ്വഭാവവും അടങ്കൽ തുകയും 

(2 ) 
1 ജി. ഡബ്ല ./ ഡി . ഒ. റ്റി ./ 631/ 2010 - കെൽപാം, കൊറ്റാമം 

മിനി ജലവിതരണ പദ്ധതി രൂപ 90,000 
2 ജി. ഡ ബ്ല ./ ഡി . ഒ. റ്റി ./ 632 / 2010 - ശീ സത്യ സായി 

ഓർഫനേജ് ട്രസ്റ്റ്, തോന്നയ്ക്കൽടി - രൂപ 1,25,000 
3 ജി. ഡബ്ല ./ ഡി . ഒ. റ്റി./ 612/ 2010 - എട്ടിമുക്ക്, വാമനപുരം 
പഞ്ചായത്ത് ടി - രൂപ 2,17,000 
ജി . ഡബ്ലൂ ./ ഡി . ഒ . റ്റി ./ 902/ 2009 ഗവൺമെന്റ് എഞ്ചിനീ 
യറിംഗ് കോളേജ്, തിരുവനന്തപുരം- കൃത്രിമ ഭൂജല 
പരിപോഷണം റീചാർജ്ജ്പിറ്റും അനുബന്ധ ജോലികളും 
രൂപ 1, 62, 960 


ജി .ഡബ്ലൂ ./ ഡി.ഒ.റ്റി./618 /2009 ( ഡി ) വള്ളക്കോട് ഐ .എച്ച്. 
ഡി. പി. കോളനി- കിളിമാനൂർ ടി - - 2,72,000 


നിരതദ്രവ്യം 


- 2 /2 % . 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4 ഇവയ്ക്ക് 
- രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 450 + വാറ്റ്. 


- ദർഘാസ് ലഭിക്കുന്ന സ്ഥലം ജില്ലാ ആഫീസ്, ഭൂജല 
വകുപ്പ്, ജലവിജ്ഞാന ഭവൻ, കവടിയാർ, തിരുവനന്തപുരം- 3. 


ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - 
15 - 12 - 2010 മുതൽ 20 -12 - 2010 , 1 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 - 12 - 2010, 2.30 മണിവരെ. 


14th DEC. 2010 ) 


GROUND WATER DEPARTMENT 


78 


- ദർഘാസ് തുറന്നു പരിശോധി ക്കു ന്ന തീയതിയും 
സമയവും -- 20 - 12 - 2010 , 3 മണി. 


ടി സാധനം ഭൂജലവകുപ്പ് ഡയറക്ടറേറ്റ്, ജലവിജ്ഞാന ഭവൻ, 
തിരുവനന്തപുരം ആഫീസിൽ പരിശോധിക്കുവാൻ അനുവദിക്കു 
ന്ന താ ണ് . മറ്റ് എല്ലാ ലേല ദർഘാസ് കേരള സർക്കാർ 
നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


അന്നേ ദിവസം അ വ ധി യാ ണ ങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം ടെണ്ട റു കൾ സന്നി ഹി ത രാ കുന്ന 
കോൺട്രാക്ടർമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്ന 
താണ്. സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
റദ്ദാ ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ആ ഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 


സെൻട്രൽ വർക്ക്ഷോപ്പ് 

- ( ഒപ്പ്) 
ആന്റ് സ്റ്റോഴ്സ്, ഭൂജലവകുപ്പ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കാവനാട് പി. ഒ, കൊല്ലം - 3. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 

(ഒപ്പ്) 
ജലവിജ്ഞാനഭവൻ, 

ജില്ലാ ആഫീസർ 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


നമ്പർ ജി. ഡബ്ലിയു . പി . കെ ./ 1467/ 2009 . 2010 നവംബർ 25. 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 16 / 2 0 10 - 11 - പാലക്കാട് എലവഞ്ചേരി ഗാ മ 
പഞ്ചാ യ ത്തിൽ തൂറ്റി പ്പാ ടത്ത് നിർമ്മിച്ച് കുഴൽ കിണർ 
ഉപ യോ ഗിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന 
പ്രവൃത്തി -രൂപ 2,02 ,125 . 

നിരതദ്രവ്യം രൂപ 5,100. 
- ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 500 + വാററ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
22 - 12 - 2010 , 1 മണിവരെ. 

- ദർഘാസ് സ്വീ ക രിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 22 - 12 - 2010 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 22- 12 -2010 , 
4 മണി. 

പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി 3 മാസം. 


ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ 636 /2010/ ക്യു .എസ്. ഡബ്ല്യൂ . 2010 നവംബർ 16. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ഡയറക്ടർ, 
ജല വി ജ്ഞാ ന ഭവൻ, അ മ്പ ല മുക്ക് പി . ഒ ., 
തിരുവനന്തപുരത്തിന്റെ കാര്യാലയത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ 
യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ KL 8E 2040 Swaraj 
Mazda Mini Bus Saloon 3455 Model 1994 - ന്റെ പരസ്യമായ 
ലേലം/ ദർഘാസ് നടപടിക്രമം ഡിസംബർ മാസം 20 -ാം തീയതി 
3 മണിക്ക് ഈ ഓഫീസിൽ (അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, 
ഭൂ ജ ല വ കുപ്പ്, കാവ നാ ട് പി . ഒ ., കൊല്ലം - 3 ) വച്ച് 
നടത്തപ്പെടുന്നതാണ്. അന്നേ ദിവസം അവധിയായി പ്രഖ്യാപി 
ക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിനത്തിൽ ഇതേസമയം ടി 
നടപടികൾ നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്ന് 
പകൽ 2 മണിക്ക് മുമ്പായി ഈ ആഫീസിൽ (അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 

സ്റ്റോഴ്സ്, ഭൂജല വകുപ്പ്, കാവനാട് പി. ഒ., കൊല്ലം- 3) 6,000 
( ആറായിരം ) രൂപ അടച്ച് ടോക്കൺ എടുത്തിരിക്കേണ്ടതും 
അഥവാ ദർഘാസ് തരുന്നവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സെൻട്രൽ വർക്ക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, 
കാവനാട്, കൊല്ലം- ന്റെ പേരിൽ കൊല്ലത്ത് മാറാവുന്ന ഡ്രാഫ്റ്റ് 
സഹിതം ലേല ദിവസം 2 മണിക്ക് മുമ്പായി ഈ ആഫീസിൽ 
സമർപ്പിക്കേണ്ടതുമാകുന്നു . എല്ലാവർക്കും സുഗമമായി ദർഘാസ് 
നടപടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് വെള്ളക്കടലാസിലുള്ള 
അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദർഘാസ് കവറിനു പുറത്ത് 
ടി പരസ്യ നമ്പരും തീയതിയും മേൽവിലാസവും വ്യക്തമായി 
കാണിച്ചിരിക്കേണ്ടതുമാകുന്നു. പരസ്യലേലം അവസാനിച്ചാലുടൻ 
കിട്ടിയിട്ടുള്ള ദർഘാസുകൾ പരസ്യമായി പരിശോധിക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ ഉള്ള കൂടിയ തുക ഗവൺമെന്റ് 
നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ കുറവല്ലെങ്കിൽ മാത്രം ടിയാന് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത രണ്ട് 
കൂടിയ തുക വിളിക്കപ്പെട്ട വരുൾപ്പെടെമൂന്ന് പേരുടേയും 
നിരതദ്രവ്യം ഒഴികെ മറ്റുള്ളവരുടെ തുക അന്നു തന്നെ തിരികെ 
കൊടുക്കുന്നതുമാണ്. സ്ഥിരപ്പെട്ടുകിട്ടുന്നയാൾ നികുതി ഉൾപ്പെടെ 
മൊത്തം തുകയും അടച്ച് സ്വന്തം ചെലവിൽ ടി സാധനം 
ഭൂജലവകുപ്പ് ഡയറക്ടറേറ്റ്, ജലവിജ്ഞാന ഭവൻ, മൂന്നാം നില , 
അമ്പലമുക്ക് പി . ഒ ., തിരുവനന്തപുരം ആഫീസിൽ നിന്നും 
ഏഴ് ദിവ സ ത്തി നു ള്ളിൽ നീക്കം ചെയ്യേണ്ടതു മാ കു ന്നു . 
ലേല തീയ തിക്ക് മുമ്പുള്ള ഏഴ് ദിവ സ ത്തി നു ള്ളിൽ 


മറ്റു വ്യവസ്ഥകൾ 
പൂരിപ്പിച്ച് ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
മുനി സി എൽ ടി . ബി . കോംപ്ലക് സ്, പാല ക്കാട് 
എന്ന വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് 
മുമ്പായി ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 100 
രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ പാലക്കാടുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെ 
ടുക്കു ന്ന തി നുളള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


